. Kerala Gazette No. 39 dated 3rd October 1961, 

PART III 


പറവൂർ മുനിസിപ്പൽകൗൺസിൽ 

പരസ്യം. 

| (1) 
1961 - ലെ 14 -ാം ആക്ററായ കേരള മുനിസിപ്പാലിററി ആക്ററിലെ 
96 ( b) . 110 എന്നീ വകുപ്പുകൾ പ്രകാരവും, ടി ആക്ററിലെ 2-ാം ഷെഡ്യ 
10 (1 ) ചട്ടപ്രകാരവും ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള പരമാവധി നിരക്കിനും പുറ 
പ്രസ്തുത ചട്ടത്തിലെ പ്രൊവിനോഅതനുസരിച്ചു താഴെ വിവരിക്കുന്ന അദ്ധ 
വാർഷിക നിരക്കനുസരിച്ചു് 1961 അകറാബർ 1-ാം- മുതൽ തൊഴിൽ 
നികുതി ചുമത്തുവാൻ 20-9-1961 - ൽ കൂടിയ കൗൺസിൽ യോഗം I (1) -ാം 
നമ്പരായി തീരുമാനിച്ചിട്ടുള്ള വിവരം ടി ആക ററിലെ +91 -ാം വകുപ്പനുസ 
രിച്ചു. ഇതിനാൽ പൊതുജനങ്ങളുടെ അറിവിലേജായി പരസ്യപ്പെടുത്തിയി 
രിക്കുന്നു. 

- ഷെഡ്യൂൾ. 
ക്ലാസ്സ അവർഷത്ത 

അവർഷത്ത 
ആദായം 

Rs. 


കർ. 


I 21,000 രൂപയിൽ കൂടുതൽ 

275 - 00 
IL 18,000 do. 

എന്നാൽ 21,000 രൂപ 

യിൽ കവിയാതെ 225 - 00 
III 12,000 do . 

18,000 do. 

150 - 00 
IV 9,000 

do. 12, 000 do. 

75 - 00 
- v 6,000 do. 

- 9 , 000 do. . * 50 * 00 
VI 4,800 do . 6,000 do. 

37+00 
VII 3,000 do. 

4,800 do . 

18 - 00 
VIII 1 ,800 dം . , 

3,000 do. 

9 * 00 
IX 1, 200 

do . 1,800 do. 

6 - 00 
X 600 do . 

1 , 200 do . 

3 - 00 
21,000 രൂപയിൽ കൂടുതൽ അർദ്ധവാർഷിക ആദായം കിട്ടുന്ന ഒന്നാം 
ക്ലാസിൽപ്പെട്ട കമ്പനികൾ 275 രൂപ അർദ്ധവാർഷിക ആദായത്തിനും പുറമേ 
കൂടുതൽ കിട്ടുന്ന ആദായത്തിനുംഓരോ നൂറ രൂപയോഅതിന്റെ അംശത്തിനോ 
ഒരു രൂപ പ്രകാരമുള്ള കൂടുതൽ കരം കൊടുക്കേണ്ടതാണു്. ഇതേ സംബന്ധിച്ച് 
ആക്കെങ്കിലും വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ ഈ പരസ്യം ഗവണ്മെന്റ് ഗസ 
റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ ഒരു മാസത്തിനകം ഈ ആഫീസ 
മുമ്പാകെ ബോധിപ്പിക്കേണ്ടതാണെന്നും അപ്രകാരം ഒരു മാസത്തിനകം സമ 
പ്പിക്കാത്ത ആക്ഷേപങ്ങൾ ഗൌനിക്കുന്നതല്ലെന്നും പൊതുജനങ്ങളെ അറിയിച്ചു 
കൊളളുന്നു. 
മുനിസിപ്പൽ ആഫീസ 

ടി . ഒ. കാതർപിള്ള, 
പറവൂർ, 20-9-1961, 

കൗൺസിലിനുവേണ്ടികമ്മീഷണർ. 


1961 - ലെ 14-ാം ആക്ററായ കേരള മുനിസിപ്പാലിററി ആക്റ് 
96 ( C), 118 എന്നീവകുപ്പുകൾ പ്രകാരം മൃഗങ്ങൾക്കും, വാഹനങ്ങൾക്കും, യാന 
പാത്രങ്ങൾക്കുമുള്ള നികുതി 2 -ാം ഷെഡ്യൂൾ 23 ( a) ചട്ടമനുസരിച്ചു താഴെ വിവ 
രിക്കുന്ന നിരക്കിൻപ്രകാരം 1981 അക- റാബർ ,1 -ാം മുതൽ ചുരത്തുവാൻ 

1 : 458 Eg. 


+ +91 4 = 


2 
20-9-1961 - ൽ കൂടിയ കൗൺസിൽ യോഗം I (2) -ാം നമ്പരായി തീരുമാനി 
ച്ചിട്ടുള്ള വിവരം ടീ ആക്ററിലെ 97 -ാം വകുപ്പനുസരിച്ചു. ഇതിനാൽ പൊതു 
ജനങ്ങളുടെ അറിവിലേയ്ക്കായി പരസ്യപ്പെടുത്തിയിരിക്കുന്നു. 

രിവാഷികകരം 

Rs. 

12 : 00 
ആന 
ഒട്ടകം 

6 - 00 

3:00 
കതിര, കോവർ കഴുത , മട്ടാതിര 

2 - 00 
കാള വണ്ടിക്കാള പോത്ത 

2 - 00 
പന്നി 

1-00 
കഴുത 
പട്ടി 

1 * 00 
ആ പേരിലധികം കയറാവുന്നതും കൂലിക്കു വിടുന്നതുമായ 

30 - 00 
മോട്ടോർ ബോട്ടോ, ആവിബോട്ടോഓരോന്നിനും 
ഓരോ സിം ടഗ്ഗിനും അല്ലെങ്കിൽ മോട്ടോർ ടഗ്ഗിനും 

50 00 
ഒരു സീം ടഗ്ഗിനോടോ മോട്ടോർ ടഗ്ഗിനോടോ അനുബന്ധിച്ചു 

ള്ളതോ അനുബന്ധിക്കാവുന്നതോആയ ബാർജിനും അല്ലെ , 
ങ്കിൽ മററ്റ് യാനപാത്രത്തിനും 

25 - 00 
മറാ ” മോട്ടോർ ബോട്ടോആവിബോട്ടോഓരോന്നിനും 16 00 
ക്യാബിൻബോട്ട് ഓരോന്നിനും 

2. 50 
നാല ടണും അതിൽ കവിഞ്ഞും കേവഭാരമുള്ള വള്ളം ഓരോ 
ന്നിനും 

2 * 00 
ഒരു ടണ്ണും അതിനുമേൽ നാലു ടണ്ണിൽ കറവ കേവ ഭാരമുള്ള 
t. -" വള്ളംഒരോന്നിനും 

1 - 00 
കുതിരകളെക്കൊണ്ട്വലിപ്പിക്കുന്ന വണ്ടികളും വാഹനങ്ങളും 

6 00 
മററുള്ള മൃഗങ്ങളെക്കൊണ്ടു വലിപ്പിക്കുന്ന വണ്ടികൾ ഓരോ 
ന്നിനും 

4:00 
കൈവണ്ടിയോ ഉന്തുവണ്ടിയോരാരോന്നിനും 

2:00 
സെക്കിൾ , മൂന്നു ചക്രമുള്ള് സൈക്കിൾ, • സൈക്കിൾ റിക്ഷ 
ഓരോന്നിനും 

2 • 00 
ഇത് സംബന്ധിച്ച്ആക്കെങ്കിലും വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ ആയതു 
ഈ പരസ്യം ഗവണ്മെൻറു ഗസററിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ ഒരു 
മാസത്തിനകം ഈ ആഫീസർ മുമ്പാകെ ബോധിപ്പിക്കേണ്ടതാണെന്നും അപ്ര 
കാരം ഒരു മാസത്തിനകം സമർപ്പിക്കാത്ത ആക്ഷേപങ്ങൾ ഗൌനിക്കുന്നത 
ല്ലെന്നും പൊതുജനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. 
മുനിസിപ്പൽ ആഫീസ്. 

ടി . ഓ . കാതർപിള്ള, 
പറവൂര്, 20.9.1961 , 

കൗൺസിലിനുവേണ്ടികമ്മീഷണർ . 


1961 - ലെ 14 -ാം ആക്ററായ കേരള മുനിസിപ്പാലിററീസ്ആക്റ്96 
( ഡി ) വകുപ്പനുസരിച്ചുള്ള പ്രദർശനനികുതി ടി ആക്ററിലെ 124-ാം വകുപ്പും 
പ്രകാരം ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള താഴെ വിവരിക്കുന്ന നിരക്കനുസരിച്ചു് 1961 
അക്ടോബർ1-ാംനു മുതൽചുമത്തുവാൻ 20-9-1961 - ൽ കൂടിയ കൌൺസിൽ 
യോഗം 1 (iii) -ാം നമ്പരായി തീരുമാനിച്ചിട്ടുള്ള വിവരം ടി ആക്ററിലെ 
97 -ാം വകുപ്പനുസരിച്ചു . ഇതിനാൽ പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി 
പരസ്യപ്പെടുത്തിയിരിക്കുന്നു. 
:- 1. സിനിമാ ഭർശനം-ഓരോ പ്രദർശനത്തിന് 2 രൂപ വീതം. 
2, മററ്റ് പ്രദർശനങ്ങൾ ഓരോന്നിനും 5 രൂപ വീതം. 


"ഇതേ സംബന്ധിച്ച്ഒക്കെങ്കിലും വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗവണ്മെൻറ് ഗസററിൽ പരസ്യപ്പെടുന്നതീയതി മുതൽ ഒരു മാസ 
ത്തിനകം ഈ ആഫീസ ° മുമ്പാകെ ബോധിപ്പിക്കേണ്ടതാണെന്നും അപ്രകാരം 
ഒരു മാസത്തിനകം il യർപ്പിക്കാത്ത ആക്ഷേപങ്ങൾ ഗൗനിക്കുന്നതല്ലെന്നും 
പൊതുജനങ്ങളെ അറിയിച്ചുകൊളളന്നു. 
മുനിസിപ്പൽആഫീസ്. 

* ടി . ഓ . കാതർപിള്ള, 
പറവൂർ, 20-9-1961 : 

കൌൺസിലിനുവേണ്ടികമ്മീഷണർ. 


No. A 382161. 

1961- ലെ 14-ാം ആക്ററായ കേരള മുനിസിപ്പാലിററീസ് ആക്റ് 
91 -ാം വകുപ്പനുസരിച്ച് പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി ഇതിനാൽ 
പരസ്യം ചെയ്യുന്നതെന്തെന്നാൽ, 

ടി ആക്റ്റ് 96 ( e) വകുപ്പ് അനുസരിച്ച് പരസ്യ നികുതി ചുമത്തുന്ന 
തിനും ആയതു ടി ആക്റ്റ്126 -ാം വകുപ്പ് പ്രകാരം മുനിസിപ്പൽ അതിത്തി 
ക്കകത്തു വയ്ക്കുന്നതോ പ്രദർശിപ്പിക്കുന്നതോ ആയ എല്ലാ പരസ്യങ്ങൾക്കും 
1961 സെപ്ററംബർ 8 -ാംനു-യിലെ G. 0. 1007/ 61 / H . & L , D. നോട്ടിഫി 
ക്കേഷൻ അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള താഴെ പട്ടികയിൽ പറയുന്നഓരോ 
ഇനത്തിനും ഒരു കലണ്ടർമാസത്തയോ അതിൽ കുറഞ്ഞ കാലത്താ 
പരസ്യ നികുതി 1961 അകറാബർ മാസം 1-ാംനു മുതൽ വസൂലാക്കുന്ന 
തിന്നും 20-9-1961 - ൽ കൂടിയ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചിരി 
കുന്നു. ഇതിന്മേൽആക്കെങ്കിലുംഎന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷംആയതു 
ഈ പരസ്യംഗസററിൽ പ്രസിദ്ധപ്പെടുത്തുന്നതീയതി മുതൽ ഒരു മാസത്തിനകം 
രേഖാമൂലം ഈ ആഫീസിൽ ബോധിപ്പിച്ചിരിക്കേണ്ടതാകുന്നു. 
ഒരു കലണ്ടർ മാസത്തയോഅതിൽ കുറഞ്ഞ കാലത്തെയോ 
പരസ്യങ്ങളിന്മേലുള്ള നികുതി നിരക്ക്. 

RS, 
പ്രകാശപ്പെടുത്താത്ത ആകാശ അടയാളങ്ങളുടെ(sky signs) 
മാതൃകയിൽ വേലികൾ, ഭിത്തികൾ , തൂണുകൾ ഇവകളി 
ന്മേലുള്ള പരസ്യനിരക്കു 
10 ച . അടിയിൽ കവിയാത്ത സ്ഥലത്തിനു 

0 * 50 
10 ച . അടിക്കു മേൽ 25 അടി വരെ 

- 0-75 
കൂടുതലായിവരുന്ന ഓരോ 25 ച.അടി സ്ഥലത്തിനും 
അംശത്തിനും 

0-50 
പോസ്റ്റേഴ്സ്: 
(a) 4 ച . അടിയിൽ കവിയാത്ത സ്ഥലത്തിന്, 0:25 
(b ) 8 ടി 

0 *50 
( e) കൂടുതലായി വരുന്ന 10 ച . അടി സ്ഥലത്തിനു 0-25 
3. കാളകൾ , മനുഷ്യർ, കുതിരകൾ എന്നിവ വലിക്കുന്ന വണ്ടി 

കളിലോ സൈക്കിളിലോ മറ്റു വാഹനങ്ങളിലോ മോട്ടാർ 
വണ്ടികളിലോ നടത്തുന്ന പരസ്യങ്ങൾക്കും: 
( a) മോട്ടോർകാർ , ലോറി എന്നിവയും മോട്ടോർ ശക്തി 

യോ വൈദ്യുത ശക്തിയോ ഉപയോഗിച്ചു നട 
ത്തുന്ന മററു വാഹനങ്ങളും ഒഴിച്ചുള്ള വണ്ടി 
ഓരോന്നിനും 

2-25 
( 1) മോട്ടോർകാർ , ലാറിഅല്ലെങ്കിൽ മോട്ടോർ ശക്തി . 

, യോ വൈദ്യുത ശക്തിയോ ഉപയോഗിച്ച് നട 

ത്തുന്ന മററു വാഹനങ്ങൾ ഓരോന്നിനും 5:25 , 
ചുമന്നുകൊണ്ടു പോകുന്ന പരസ്യ ബോഡുകൾക്കു 

1:00 


Rs. 
5. പ്രകാശപ്പെടുത്തിയിട്ടുള്ള പരസ്യങ്ങൾക്കും (sky signs) 

ആകാശ അടയാളങ്ങൾ - 
( a) 5 ച . അടിവരെയുള്ളസ്ഥലത്തിനു 

1:00 
- 5 ച . അടിക്കു മേൽ 25 

ച . അടി വരെയുള്ള 
സ്ഥലത്തിനു 

2 - 00 
( c ) കൂടുതലായി വരുന്ന ഓരോ 25 ച . അടിവരെയുള്ള 
സ്ഥലത്തിനു 

14 

1 + 00 
6. ലാറൺ സ്റ്റൈഡുകൾ മുഖേന സ്ക്രീനുകളിൽ പ്രദർശി 

പ്പിക്കുന്ന പരസ്യങ്ങൾക്കു 
( 8) 5 ച . അടിവരെയുള്ള സ്ഥലത്തിനു 

2 -00 
( 6) 5 ച . അടിക്കും മേൽ 25 ച . അടിവരെ 

2 + 50 
കൂടുതലായിവരുന്ന ഓരോ 25 അടിക്കും അംശത്തിനും 100 


തെരുവുകളിൽ കറുക്കെ തൂക്കിയിട്ടുള്ള തുണികളിന്മേലുള്ള പരസ്യങ്ങൾക്കും 
തെരുവിനും 10 അടി മുതൽ 20 അടി വരെ വീതിയുള്ളപക്ഷം ഓരോ കലണ്ടർ 
മാസത്തിനും അതിൽ കുറഞ്ഞ കാലത്തേക്കും 3 രൂപയും തെരുവിനു 20 അടി 
മുതൽ 50 അടി വരെ വീതിയുള്ളപക്ഷം 6 രൂപയും ആകുന്നു. 50 അടിയോ 
അതിൽ കുറവോ വീതിയുള്ള തെരുവുകൾക്ക് മാത്രമേ ഈ നിരക്കും ബാധകമാക 
യുളള. 
മുനിസിപ്പൽആഫീസ്. 

T. 0. KAATHIR PILLAI, 
പറവൂർ, 20_9.1961 . 

Commissioner, 
For & on behalf of the Council , 


( 4) 
1961- ലെ XIv-ാം ആക്ററായ കേരള മുനിസിപ്പാലിററീസ് ആക്റ് 
309 -ാം വകുപ്പനുസരിച്ച്കൗൺസിലിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം 
വിനിയോഗിച്ച് പറവൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ 20-9-1961- ലെ 
II-ാം നമ്പർ തീരുമാനപ്രകാരം പറവൂർ വില്ലേജിൽ സ g 276/1-ൽപ്പെട്ടതും 
കച്ചേരിതോടിനു തെക്കുവശമായും ആലുവാ- പറവൂർ റോഡിനു 

വടക്കുവശ 
മായം പുറമ്പോക്കും വഴിക്കും പടിഞ്ഞാറുവശമായും കച്ചേരി തോടിന്റെ പടി 
ഞഞ്ഞാറുവശമുള്ള റോഡിനു കിഴക്കുവശമായും സ്ഥിതി ചെയ്യുന്ന 8.4 സെൻറ്റ 
സ്ഥലംമുനിസിപ്പൽ വാഹനത്താവളമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ 
20-9-61 - ലെ കൗൺസിൽ തീരുമാനപ്രകാരം പ്രസ്തുത വാഹനത്താവളം ഉപ 
യോഗിക്കുന്നതിന് കേരള മുനിസിപ്പാലിററീസ്ആക്റ്റ് 309-ാം വകുപ്പും 
പ്രകാരം താഴെകാണിച്ചിരിക്കുന്ന നിരക്കനുസരിച്ചു് ഫീസ്സ് ചുമത്തുവാനും 
നിശ്ചയിച്ചിരിക്കുന്നുഎന്നുള്ള വിവരം പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി 
പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളുന്നു. 

ഫീസ്നിരക്കു 
ഓരോബസ്സിനും അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിച്ചു . 
അടുത്ത അർദ്ധരാത്രി 12 മണിക്ക് അവസാനിക്കുന്ന ഒരു 
ദിവസത്തിനോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തിനോ 

50 ന ... 
ഓരോടാക്സി കാറിനുംഅർദ്ധരാത്രി 12 മണിക്ക്ആരംഭിച്ചു 
അടുത്ത അർദ്ധരാത്രി 12 മണിക്കും അവസാനിക്കുന്ന ഒരു 
ദിവസത്തിനോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തിനോ 25 ന്.പ. 
1961- ലെ XIV-ം ആക്ററായ കേരള മുനിസിപ്പാലിററീസ് ആക്റ് 
310-0. വകുപ്പിലെ വ്യവസ്ഥയനുസരിച്ച് താഴെപ്രസ്താവിച്ചിട്ടുള്ള സ്ഥലങ്ങ 
ഉളാഴിച്ച് മു നീ സീ പ ത ന തീ ി വ ന ര യാതൊരു സ്ഥലവും സ 


1 


2 


സ്റ്റാൻ: 15 യോ , ബസ്സ്സാപ്പായോ, ഹാൾട്ടിംഗ് പ്ലേസാ. ഷാ , കാ പാരായ 
ഉപയോഗിക്കാൻ പാടില്ലെന്നു കൗണ്സിൽ തീരുമാനിച്ചിരിക്കുന്ന. 
വെടിമറകവല 

(13) തോണിയകാവ് ക്ഷേത്രനട 
( 2 ) ചന്ദമംഗലംകവല 

(14 ) നന്ത്യാട്ടകുന്ന. താപ്പർ പ്രൈമറി 
( 3) മുനിസിപ്പൽവാഹനത്താവളം 

സിനു മുൻവശം 
( 4) നമ്പൂരിഅ ടൂൻആൽത്തറ (15) ചൂണ്ടാണിക്കാവ് കവല 
യൂട് 

(18) കോററുവോട് കവല 
ട്രാൻസ്പോർട്ട് ബസ്സ്സ്റ്റാൻഡ (11) കേസരി കവല 
(6 ) മുനിസിപ്പൽ കവല 

(18) പെരുവാരംപടിഞ്ഞാറെ നട 
( 1) കണ്ണൻകുളങ്ങര കവല 

(19) ഞാറക്കാട്ടു കവല 
( 8 ) പന്തഗേററിനടുത്ത് 

(20) വഴിക്കുളങ്ങര കവല 
( 9 ) കോട്ടയ്ക്കാവു പള്ളിനട 

(21) കടവനു കവല 
(10) വടക്കെ കരപാലത്തിനടുത്തു (22 ) കുറുന്തോട്ടിപ്പറമ്പ് കവല 
(11 ) റിപ്പബ്ലിക്ക് റോഡ്കവല t (23) പെരുമ്പടന്ന കവല 
(12 ) തെക്കനാരുവഴി കവല (24) ചേന്ദമംഗലം പാലത്തിനടുത്ത് 

1961- ലെ XIV-ം ആക്ററായ കേരള മുനിസിപ്പാലിററീസ് ആക്റ് 
310-ാം വകുപ്പുംപ്രകാരം മുനിസിപ്പൽ കമ്മീഷണരായ എന്നിൽ നിക്ഷിപ്തമായ 
അധികാരം വിനിയോഗിച്ചും മേൽപ്രസ്താവിച്ചിട്ടുള്ള സ്ഥലങ്ങളൊഴിച്ചു് 
മുനിസിപ്പൽ അതിർത്തികൾ വരെ യാതൊരു പൊതു സ്ഥലങ്ങളോ പൊതു 
നിരത്തുകളുടെ അരികുകളോ, ബസ്സ് സ്റ്റാൻഡായോ. ബസ്സ് സ്റ്റോപ്പായോ, 
ഹോൾട്ടിംഗ് പൂസായോ, കാർ പാക്കായോഉപയോഗിക്കുന്നതിനെ നിരോധി 
ച്ചിരിക്കുന്ന വിവരം പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി പരസ്യപ്പെടുത്തി 
യിരിക്കുന്നു. 

ഈ നോട്ടിഫിക്കേഷൻ 1-10-1961 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
മുനിസിപ്പൽ ആഫീസ്സ്, 

ടി . ഓ . കാതർ പിള്ള, 
പറവൂര്, 26.9.1961 . 

മുനിസിപ്പൽകമ്മീഷണർ. 


15436 Eg. 


